सत्यमेव जयते 

ച 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


- Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/2009 - 2011 


GOVERN 


s 


കര 
- 
o 


സർക്ക 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd February 2011 
2011 ഫെബ്രുവരി 22 
3rd Phalguna 1932 
1932 ഫാൽഗുനം 3 


വാല്യം 56 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 
[ നമ്പർ റ്റിഡികെ/ ഗസറ്റ്- 01 /2010 -11) 


നമ്പർ പി . ആർ1/ 603 / 2230 / 2010. 
| [ കേരള - സംസ്ഥാന വിദ്യുച്ഛക്തി 

ബോർഡ് 

അതിന്റെ 
കാര്യക്ഷമമായ കൃത്യനിർവ്വഹണങ്ങൾക്ക് വേ ി കോഴിക്കോട് ജില്ലയിൽ ട്രാൻസ്മിഷൻ ലൈൻ, സബ്സ്റ്റേഷനുകൾ മുത 
ലായവയുടെ - സ്ഥാപനം, നിർമ്മാണം, ഏറ്റെടുക്കൽ 

എന്നിവയ്ക്കായി 
തയ്യാറാക്കിയ പ്രവൃത്തിയെപ്പറ്റി 

ഭേദഗതിയോടുകൂടിയ 
ഇലക്ട്രിസിറ്റി ആക്ട്2003 സെക്ഷൻ 185 ഉപവകുപ്പ് 2 ( എ ) & ( ബി ) അനുസരിച്ചുള്ള പ്രവൃത്തി). 

കോഴിക്കോട് ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുക, പ്രസരണ വിതരണ നഷ്ടം 
കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് ലഭ്യമാക്കുകഎന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ ലൈനു 
കൾ/ 
സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് 

- കേരള 

സംസ്ഥാന 


കെ . 


വിദ്യുച്ഛക്തി ബോർഡ് ( ഇനിമുതൽ ബോർഡ്എന്ന് വിളിക്കുന്നു ) താഴെ പറയുന്ന പ്രവൃത്തിക്ക് അനുമതി നൽകിയിരിക്കു 
ന്നു . 

- ടി ആക്ട് സെക്ഷൻ 185 ഉപവകുപ്പ് 2 ( എ ) & ( ബി) വകുപ്പ് അനുസരിച്ച് അനുമതി നൽകിയ പ്രവൃത്തിയെക്കുറിച്ച് 
ഔദ്യോഗിക ഗസറ്റിലും, പ്രാദേശിക പത്രങ്ങളിലും വിജ്ഞാപനം പുറപ്പെടുവിക്കേ തു . 

- അതുകൊ ടി ആക്ടിന്റെ 164 -ാം വകുപ്പ് ചേർത്ത് വായിക്കുന്ന വകുപ്പ് 185 (2) അനുസരിച്ച് ബോർഡ് ഇതിനാൽ 
പ്രവൃത്തി പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു . 
പ്രവൃത്തിയുടെ - പേര് വെള്ളന്നൂർ 

33 / 11 കെ . വി . 

സബ് 
- സ്റ്റേഷനും അതിനോടനുബന്ധിച്ചുള്ള 33 / 11 കെ . വി . പ്രസരണ വിതരണ ലൈനുകളുടെ നിർമ്മാണവും. 
സ്ഥാനം കോഴിക്കോട് 

താലൂക്കിൽ 

- ചാത്തമംഗലം 
പഞ്ചായത്തിൽ പൂളക്കോട് വില്ലേജിൽ ചൂലൂർ ദേശത്ത്വെള്ളന്നൂർ എന്ന സ്ഥലത്ത്33 / 11 കെ . വി . സബ് സ്റ്റേഷൻ 
സ്ഥാപിക്കും. 

-- സബ്സ്റ്റേഷനോടനുബന്ധിച്ച 
33 / 11 

വി . ലൈൻ കോഴിക്കോട് - ജില്ലയിലെ 

താഴെ 
കൊടുത്ത ഗ്രാമങ്ങളിൽകൂടി 

കടന്ന് 

പോകുന്നതാ 
യിരിക്കും. 
ഗ്രാമങ്ങൾ. അഗസ്ത്യമൂഴി സബ്സ്റ്റേഷൻ, മുത്തലം, ഈസ്റ്റ്മലയമ്മ, കമ്പനിമുക്ക്, ആർ. ഇ . സി. സ്കൂൾ, പ്രന്ത , 

ലേഡീസ് ഹോസ്റ്റൽ, ( സി . ഇ . ഡി . ടി. ഐ .) സി . ഇ . ഡി . ടി. ഐ . ശ്രീകൃഷ്ണക്ഷേത്രം (താഴെ പ്രന്ത ), വേങ്ങേരി 
മഠം, വെള്ളന്നൂർ മലയിൽ. വിവരങ്ങൾ : ( എ ) സബ്സ്റ്റേഷൻ - 33 /11 കെ . വി . 
വെള്ളന്നൂർ 

സബ് സ്റ്റേഷൻ നിർമ്മിക്കുക 

( ബി ) 
പ്രസരണ വിതരണ - ലൈനുകൾ 33 

കെ . വി . 
ലൈൻ- 9 കി. മീ ., ( സി ) കമ്മീഷനിംഗ് ഈ പ്രവൃത്തി മാർച്ച് 2012 ൽ കമ്മീഷൻ ചെയ്യുന്നതാണ്. അടങ്കൽ 
തുക ഈ - പ്രവൃത്തിക്ക് 

വില 

നിലവാരത്തിൽ 
395 ലക്ഷം ചെലവ് വരുമെന്ന് കണക്കാക്കുന്നു. 
അനുമതി ലഭിച്ച മേൽപ്പറഞ്ഞ പ്രവൃത്തി നടപ്പാക്കുന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 164 -ാം വകുപ്പ് 
പ്രകാരം ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ 
വിദ്യുച്ഛക്തി പ്രസരണത്തിനും വിതരണത്തിനുംവേ 1 വയറുകൾ, പോസ്റ്റുകൾ, വാൾ ബ്രാക്കറ്റുകൾ, സ്റ്റേകൾ, ഉപകരണ 
ങ്ങൾ, സാമഗ്രികൾ എന്നിവ വയ്ക്കുന്നതിനും ബോർഡിന്റെ പ്രവർത്തനങ്ങൾഏകോപിപ്പിക്കുന്നതിനും 1885- ലെ ഇന്ത്യൻ 
ടെലിഗ്രാഫ് ആക്ടിന്റെ പാർട്ട് 13 - ൽ ഗവൺമെന്റ് സ്ഥാപിച്ചതോ, സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതോ/ 
സംരക്ഷിക്കുന്നതോ, 

സംരക്ഷിക്കാൻ - ഉദ്ദേശിക്കുന്നതോ 

- ആയ 
ടെലിഗ്രാഫിന്റെ കാര്യത്തിൽ ടെലിഗ്രാഫ്അതോറിറ്റിക്കുള്ള എല്ലാ അധികാരങ്ങളും ബോർഡിനു ായിരിക്കും. 
- ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ 185 ( 2) - ലെ നിയമപരമായ നിർദ്ദേശപ്രകാരം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരി 
ക്കുക 
മേൽപ്പറഞ്ഞ - പ്രവൃത്തി 

ഇതിനാൽ 
നടത്തിക്കൊള്ളുന്നു . 


2008 - 2009 


വഴി 


ന്താപനം 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കണിയാമ്പറ്റ, വയനാട്. 


